| Reg . No . രജി. നമ്പർ 
KLITV ( N ) 12: 2006- 2008 


Governmentof Kerala 
കേരള സർക്കാർ 

- 2007 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


7th August 2007 

2007 ആഗസ്റ്റ് 1 
| 16th Sravana 1929 
1929 ശ്രാവണം 16 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4- 24052007 , 

2007 ജൂൺ 22, 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7468, RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരൂരങ്ങാടി താലൂക്കിലെ പന്താരങ്ങാടി 
-പള്ളിക്ക് അവകാശപ്പെട്ട 16012000 നമ്പർ ആധാരിപകാരാ 
R . S 416- ൽപ്പെട്ട 3 സെന്റ് വസ്തുവും 3203 04 നമ്പർ 
ആധാരപ്രകാരം തിരൂരങ്ങാടി താലൂക്കിലെ തൃക്കുളം അംശം 
ദേശത്തെ RS 41: 6 - ൽപ്പെട്ട 4 സെന്റ് വസ്തുവും അതിലിരുപ്പ് 
T :170 - B നമ്പർ കെട്ടിടവും തമ്മിൽ പരസ്പരം ഒത്തുമാറ്റം 
നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് വഖഫ് മുതവല്ലി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . മേൽകാരാ വസ്തുക്കൾ 
ഒത്തമാറ്റം നടത്തുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനു സമീപം, വി . ഐ . പി . 
റോഡ്, കലൂർ, കൊച്ചി -682 011 എന്ന വിലാസത്തിൽ 15 ദിവസ 
ത്തിനകം രേഖാമൂലം അറിയിക്കണ്ടതാണ്. നിശ്ചിത സമയ 
പരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും 
സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു. 


വി, ഐ . പി. റോഡ്, 
കലൂർ, 
കൊച്ചി- 682 01 . 


ചീഫ് എക്സിക്യൂട്ടിവ് ഓഫീസർ 


